Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2011 


ക്ക് 


കയ 
GOVERNN 


രള സർക്ക 
NMENT OF 


കാർ 


KERALA 


KERALA GAZETTE 
-- കേരള ഗസററ് 

PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th June 2011 

2011 ജൂൺ 7 
17th Jyaishta 1933 
1933 ജ്യേഷ്ഠം 17 


വാല്യം 56 


നമ്പർ 


PART III 
Health Services Department 


ദർഘാസ്/ ലേല പരസ്യം 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
23 - 6 - 2011 മുതൽ 25 - 6 - 2011 3 മണി വരെ. 


നമ്പർ ജി . 1412 / 2011. 


2011 മേയ് 2. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 27 - 6 - 2011, 3 മണി വരെ. 


കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 
കോമ്പൗ ണ്ടി നു ള്ളിൽ റിഹാ ബി ലി സ്റ്റേ ഷൻ സെന്റർ 
നിർ മ്മി ക്കുന്ന സ്ഥലത്ത് താഴെ പറയുന്ന മര ങ്ങ ൾ 
മുറിച്ച് മാറ്റി വിലയ്ക്ക് എടുക്കു വാൻ തയ്യാറുള്ളവ രിൽ 
നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ താഴെ പറയുന്ന വ്യവസ്ഥ 
കളനുസരിച്ച് സീൽവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
മുറിച്ചു മാറ്റുന്ന മര ങ്ങൾ നിർബ ന്ധ മായും കരാറുറപ്പിച്ച് 
എടു ക്കുന്ന ആൾ അവി ടെ നിന്നും അത് മാറ്റു വാ നും 
ബാദ്ധ്യസ്ഥനായിരിക്കും. 


- ലേല തീയതിയും സമയവും 28 - 6- 2011, 10.30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28- 6 - 2011, 
- 2 മണി. 


ക്രമനമ്പർ മരങ്ങളുടെ വിവരം 


എണ്ണം 


പ്ലാവ് 


പുളിമരം 
മഴമരം 
സോപ്പ് കായമരം 


ദർഘാസ് തുറക്കുന്നതിനു മുൻപായി അതേ ദിവസം 
രാവിലെ പതിനൊന്ന് മണിക്ക് മുകളിൽ പറഞ്ഞ മുഴു വൻ 
മരങ്ങളും പരസ്യമായി ലേലം ചെയ്യുന്നതും അതിലേക്കായി 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ ? 2000 
(R രണ്ടായിരം ) നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാകുന്നു . 
ലേല ത്തു കയും ദർഘാസ് തുകയും തമ്മിൽ താര തമ്യം 
ചെയ്ത് ഏതാണോ കൂടുതൽ ആ തുക സ്വീകരിക്കുന്നതും, 
അങ്ങനെ സ്വീകരിക്കപ്പെടുന്നപക്ഷം ആയതിന്റെ 25 % അന്നേ 
ദിവസം തന്നെ ആഫീസിൽ അടയ്ക്കുകയും ബാക്കി മുഴുവൻ 
സംഖ്യയും നിയ മാ നു സൃത വിൽപ്പന നികുതിയും, മറ്റ് 
നികുതികളും ഏഴ് ( 7 ) ദിവസത്തിനകം ആഫീസിൽ അടച്ച് 
വിജ യി ക ളായ കരാ റു കാർ അവർക്ക് അനു വ ദി ക്ക പ്പെട്ട 
മുൻപറഞ്ഞ മുഴുവൻ മരങ്ങളും മുറിച്ചെടുത്ത് അവരവരുടെ 
ഉത്തരവാദിത്വത്തിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. അപ്രകാരം 


ദർഘാസ് ഫോറത്തിന്റെ വില ( വിൽപ്പന നികുതിയടക്കം); 

ഒറിജിനൽ ? 400 + 12.5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് X 200 + 12.5 % വാറ്റ്. 


7th JUNE 2011 ). 


HEALTH SERVICES DEPARTMENT 


26 


നീക്കം ചെയ്യ പ്പെ ടു മ്പോൾ സർക്കാർ മു ത ലു കൾക്ക് 
യാതൊരു വിധ നാശനഷ്ടങ്ങളും വരാൻ പാടില്ലാത്തതും, 
യാദ്യ ശ്ചിക മാ യി തന്നെ സംഭവിച്ചാൽ അത്തരം സകല 
നഷ്ടങ്ങൾക്കും കരാറുകാരൻ മാത്രമായിരിക്കും ഉത്തരവാദി. 
തൻമൂലം ഉണ്ടാവുന്ന നഷ്ടം കരാറു കാ ര നിൽ നിന്നും 
വസൂലാക്കുന്നതാണ്. വ്യവസ്ഥകൾക്ക് വിധേയമായി ഏഴ് (7 ) 
ദിവസത്തിനകം മരങ്ങൾ നീക്കം ചെയ്യാൻ വീഴ്ച വരുന്ന 
പക്ഷം പസ്തുത സാധ ന ങ്ങൾ സൂപ ണ്ടിന്റെ ഇച്ഛാ നു 
സരണം മുറിച്ചു വിൽക്കുന്നതിനും അത്തരം ഇടപാടുകളിൽ 
സർക്കാരിന് നഷ്ടം സംഭ വി ക്കു ക യാ ണെ ങ്കിൽ ആയത് 
കരാറുകാരനിൽ നിന്നും നിയമാനുസൃതം വസൂലാക്കുന്നതും 
ഈ തുകയിൽ ലാഭം കിട്ടുകയാണെങ്കിൽ കരാറുകാരന് 
അവകാശപ്പെടാൻ അർഹതയില്ലാത്തതുമാണ്. 


- ദർഘാസിനോടൊപ്പം കേരള സർക്കാർ മുദ്രപത്രത്തിൽ 
ഒരു ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. മാതൃകാഫോറം ദർഘാസ് 
ഫോറ ത്തിന്റെ അവസാന താളിൽ കാണാ വു ന്ന താ ണ്. 
ദർഘാസിനൊപ്പം ഉടമ്പടി കരാറോ നിരതദ്രവ്യമോ ഉൾപ്പെടു 
ത്താത്തപക്ഷം ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 

- ദർഘാസുകളും പരസ്യലേലവും യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ തള്ളിക്കളയാനോ, നീക്കിവയ്ക്കാനോ 
ഉള്ള പരിപൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
സൂപ്രണ്ട്. 


